C 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KLITV ( N ) 634 / 2021-2023 


കേരള 


സർക്കാർ 


COVERNMENT 
OF KERALA 


കേരള ഗസറ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 21 
21st September 2021 

1197 കന്നി 5 
5th Kanni 1197 


നമ്പർ 


} 


37 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 30 
30th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


21st SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7657 


Nedumangad Taluk 


പരസ്യം 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധി 
പ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 1 ) 


( 3 ) 


വ രവ 


നമ്പർ ബി5-11170,2021 . 

2021 സെപ്റ്റംബർ 15 . 
നെടുമങ്ങാട് താലൂക്കിൽ കരുപ്പൂര് വില്ലേജിൽ താമസിച്ച് 
അ ന്ത രി ച്ചു പോയ ജുബൈ ര്യ 

ബീവി യുടെ 
അന ന്ത രാവകാശികൾക്ക് അവകാശ സർട്ടിഫിക്കറ്റിനായി 
നെടുമങ്ങാട് കണ്ണാറം കോട് കൊറ്റാമല , കടയിൽ വീട്ടിൽ 
ഷംനാദ് മൻസിലിൽ ഷംനാദ് , എ . ബോധിപ്പിച്ച അപേക്ഷ 
കരു പൂ ര് , അരുവിക്കര വില്ലേ ജാ ഫീസർമാർ മുഖാന്തിരം 
അവ കാ ശ വി ചാ രണ നട ത്തി വന്ന റിപ്പോർട്ടും മര ണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 3-8-2021 - ൽ മരണ 
പ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ ബി5-10501 / 2021 . 

2021 സെപ്റ്റംബർ 3 . 
നെടു മ ങ്ങാട് താ ലൂ ക്കിൽ 

പന പൂർ വില്ലേജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചുപോയ രജുലബീവി , എസ് . - ന്റെ 
അന ന്ത രാവകാശികൾക്ക് അവകാശ സർട്ടിഫിക്കറ്റിനായി 
പന പൂർ പി . ഒ . , കൊങ്ങ ണം കോട് , വേങ്കു ഴി , ഹബീബ് 
മൻസിലിൽ ഹാഷിം , എ . ബോധിപ്പിച്ച് അപേക്ഷ പനവൂർ , 
കല്ലറ , പാങ്ങോട് വില്ലേജാഫീസർമാർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 5-8-2021 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


1 


അബ്ദുൽ റഷീദ് , എസ് . 


ഭർത്താവ് 


72 


നമ്പർ 


ബന്ധം 


2 


നസീമാ ബീവി 


മകൾ 


39 


1 


ഹാഷിം , എ . 


ഭർത്താവ് 


55 


3 


ഷാജിന , ജെ . 


37 


33 


2 


ഹബീബ , എച്ച് . ആർ . 


മകൾ 


25 


4 


ഷംനാദ് , എ . 


മകൻ 


34 


3 


ജലീല , എച്ച് . ആർ . 


21 


4 


റഹുമത്ത് , എച്ച് . ആർ . 


19 


3 3 


5 


ഹുസൈൻ കുഞ്ഞ് 


പിതാവ് 


68 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊ ള്ള ണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


6 


സൗദാ ബീവി 


മാതാവ് 


65 


അതനുസരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധി 
പ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


നമ്പർ ബി5-11180 / 2021 . 


2021 സെപ്റ്റംബർ 15 . 


( 4 ) 


നെടു മ ങ്ങാട് താലൂക്കിൽ അ ആ വി ക്ക ര വില്ലേജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചു പോയ കൃഷ്ണകുമാർ , ആർ . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് ആശ്രിത നിയമനത്തിന് 
അവകാശ സർട്ടിഫിക്കറ്റിനായി ചെറിയ കൊണ്ണി പി . ഒ . , 
ചാണിച്ചൽക ട വ് , പറ പൂർ റോഡ രി കത്തു വീട്ടിൽ 
രമ്യാമോഹൻ , എൽ . ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
2-9-2021 - ൽ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശി 
കളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരി 
ക്കുന്നു . 


അവകാ ശ 


നമ്പർ ബി5-10838 2021 . 

2021 സെപ്റ്റംബർ 8 . 
നടു മ ങ്ങാട് 

താ ലൂ ക്കിൽ പാലോട് വില്ലേജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചുപോയ സുകുമാരൻ നായർ , പി . 
എന്നയാളുടെ അ ന ന്ത രാ വ കാ ശികൾക്ക് 
സർട്ടിഫിക്കറ്റിനായി പച്ച പി . ഒ . , നന്ദിയോട് , മണ്ണാറുകുന്ന് , 
രാഹുൽ ഭവനിൽ പരമേശ്വരി അമ്മ , എസ് . ബോധിപ്പിച്ച് 

പാലോട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 14-9-2003 - ൽ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമേ 
യുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


അപേക്ഷ 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


രമ്യാമോഹൻ , എൽ . 


ഭാര്യ 


33 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


2 


ഹരിശങ്കർ , കെ . 


മകൻ 


11 


1 


പരമേശ്വരി അമ്മ , എസ് . 


55 


3 


ദേവനന്ദ് , ആർ . 


മകൾ 


6 


ഭാര്യ 
മകൻ 


2 


29 


രാഹുൽ , എസ് . 
രാരിഷ് , എസ് . 


4 


ലളിത 


മാതാവ് 


63 


3 


27 


105 


7658 


KERALA GAZETTE 


[ PART III 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധി 
പ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


1 


ലീന , എസ് . വി . 


മകൾ 


47 


2 


ലിജു , എസ് , വി . 


മകൻ 


45 


( 5 ) 


നമ്പർ ബി5-10686 2021 . 


2021 സെപ്റ്റംബർ 7 . 


( പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ മേൽപ്പറഞ്ഞ 1 - ഉം 2 - ഉം കക്ഷികൾ പേരിൽ 
അവകാശ സാക്ഷ്യ പത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമുള്ള പക്ഷം 

പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയ പരിധി കഴിഞ്ഞും , തപാൽ 
മാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


ആയത് 


ஹறு 


നെടു മ ങ്ങാട് 

താ ലൂക്കിൽ കരി പൂര് വില്ലേജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചു പോയ സരസ്വതി അമ്മ , ബി . 
എന്ന വ രു ടെ അ ന ന്ത രാ വ കാ ശികൾക്ക് അവകാ ശ 
സർട്ടിഫിക്കറ്റിനായി കരുപ്പൂ ര് വില്ലേജാഫീസിനു സമീപം 
തിരുവാതിരയിൽ വിമൽ കുമാർ , പി . ബോധിപ്പിച്ച അപേക്ഷ 
കരുപ്പൂര് , പനവൂർ വില്ലേജാഫീസർമാർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 28-7-2021 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


( 2 ) 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ ബി4-1010712021 . 

2021 സെപ്റ്റംബർ 7 . 
ചിറയിൻകീഴ് താലൂക്കിൽ കീഴാറ്റിങ്ങൽ വില്ലേജിൽ 
അബിൻ നിവാസ് വീട്ടിൽ പുഷ്പരാജ് , വി . പി . , 9-6-2021 -ാം 
തീയതി 

മര ണ പ്പെട്ടു വെന്നും പര തന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ഓമന , എസ് . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
കീഴാറ്റിങ്ങൽ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവവരുത്തിയ റിക്കാർഡുകളും മരണസർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ പുഷ്പരാജ് , വി . പി . , 9-6-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന് താഴെ പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


1 


വിമൽകുമാർ , പി . 


മകൻ 


55 


2 


അജയകുമാർ , പി . 


53 


3 


സുരേഷ് കുമാർ , പി . 


51 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഓമന , എസ് . 


ഭാര്യ 


49 


2 


അതനുസരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും അവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്ത 
തുമാകുന്നു . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
നെടുമങ്ങാട് . 

തഹശീൽദാർ . 


അബിൻരാജ് , പി . 


മകൻ 


25 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 

ആകയാൽ മേൽപ്പറഞ്ഞ 1 - ഉം 2 - ഉം കക്ഷികൾ പേരിൽ 
അവകാശ സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമുള്ള പക്ഷം 

ഈ പരസ്യം 

കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രായി 
ബോധിപ്പിക്കേണ്ട താണ് . സമയ പരിധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


ആയത് 


Chirayinkeezhu Taluk 


പരസ്യം 


( 1 ) 


( 3 ) 


നമ്പർ ബി4-11828 2021 . 


2021 സെപ്റ്റംബർ 3 . 


ചിറയിൻകീഴ് താലൂക്കിൽ കട യാവൂർ വില്ലേജിൽ 
സൗപർണ്ണിക വീട്ടിൽ വിജയൻ , എസ് . , 5-8-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേ തന്റെ മകൻ 
ലിജു , എസ് . വി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ കടയ്ക്കാവൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ റിക്കാർഡുകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
വിജയൻ , എസ് . , 5-8-2021 -ാം തീയതിമരണപ്പെട്ടുവെന്നും പരേതന് 
താഴെ പറയുന്ന അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ ബി4-11830 2021 . 

2021 സെപ്റ്റംബർ 3 . 
ചിറയിൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ വില്ലേജിൽ 
കൊച്ചടിയ്ക്കവിളാകം വീട്ടിൽ മാധവൻനായർ , ജി . , 12-4-2020 -ാം 
തീയതി മ ര ണ പ്പെട്ടു വെന്നും പരേ തന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ആർ . സരളമ്മ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
കട യാ വൂർ വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം അവ കാ ശ 
വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണസർട്ടിഫി 
ക്കറ്റും പരിശോധിച്ചതിൽ മാധവൻ നായർ , ജി . , 12-4-2020 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ പറയുന്ന അവകാ 
ശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


106 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 21:42:47 
+ 05'30 ' 


